Reg . No. KL / TV (N )/12 


Government of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


1 : 1 1 1 


3rd November 1982 
Vol. XXVII ] Trivandrum , Wednesday, 

-- [ No . 803 
12th Karthika 1904 ( Saka ) 


കേരള സർക്കാർ 
ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖങ്ങളും ( ബി ) വകുപ്പ് 

( പഖ്യാപനം 
നമ്പർ23375/ ററി , ബി 2/ 82 ററി.എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം, 1982 നവംബർ 1 . 
എസ്. ആർ. ഒ . നമ്പർ1315/82 . ഇൻഡ്യൻ ഭരണഘടനയിലെ 258 -ാം അനു 
ച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 
രാഷ്ടപതി 31-5-1963- ലെ 2/4/1963 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപന പ്രകാരം കേരള സംസ്ഥാനത്തു യൂണിയൻ ആവശ്യത്തിനായി, 
ഭൂമി: വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്ററ് (1962 - ലെ 21 ) അനുസരിച്ചുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ 
കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതി 
നാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21) 3 -ാം വകുപ്പ് 
(1) 5. .. ഉപവകുപ്പു പ്രകാരം 

പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിയെ 
സംബന്ധിച്ചം 1930 സെപ്ററംബർ 27 -ാം തീയതിയിലെ 713 -ാം നമ്പർ കേരള 
അസാധാരണ , ഗസററിൽ 1930 സെപ്ററംബർ 24 -ാം തീയ തിയിലെ 1624 
ററി .. ബി 2/80/ ഡബ്ലിയു . ആൻ . റി . എന്ന നമ്പർ 

വിജ്ഞാപനം 
ആർ. ഒ. 902180 എന്ന നമ്പരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 
1961- ലെ കേരള സ്ഥമെടുപ്പ് ആ കററ് ( 1962 - ലെ 21) 5 -ാം വകുപ്പ് 2 -ാം 
ഉപവകുപ്പു ( പകാരം , കളക്റ്റർ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചതിൽ, 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് വിലയ്ക്കെടു 
ക്ക ണ്ടതാണെന്നു കേരള സർക്കാരിനു ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും 
33 /3973 / S 


താഴെ 


എസ 


, 4 , 


2 


ആക° oo . 


ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പുപ്രകാരം താ 
പട്ടികയിൽ 

പറഞ്ഞിട്ടുളളതും 0.1376 ഹെക° ററർ . വിസ്തീർണ്ണമുളളതുമായ 
ഭൂമി അത് അതതന്നെയോഅതിൽ അല്പം കൂടുതലോ കുറവം ആയിരു 
ന്നാലും വേണ്ടതില്ല. ഒരു പൊതുക്കാര്യത്തിന് അതായത് സുൽത്താൻ ബത്തരി, 
യിൽ ഒരു ടെലിഫോൺ എക്സ്യം, കെട്ടിടം നിർമ്മിക്കുന്നതിന 
ആവശ്യമുണ്ടെന്ന് കേരള സർക്കാർ ഇതിനാൽ പ്രഖ്യാപിക്കുകയും ആ ഭൂമി 
വിലയ്ക്കെടുക്കുന്നതിനുള്ള ഉത്തരവ് വാങ്ങുവാൻ പ്രസ്തുത 
7 വകുപ്പ്- ( പകാരം മാനന്തവാടി റവന്യൂ 

ഡിവിഷണൽ ആഫീസറോട് 
നിർദേശിക്കുകയും ചെയ്യുന്നു . 

പ്രസ്തുത സ്ഥലത്തിൻറ പ്ലാൻ മാനന്തവാടി റവന്യൂ ഡിവിഷണൽ 
ആഫീസറുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. , ആഫീസ് സമയത്ത്എപ്പോൾ 
വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതുമാകുന്നു . 

പട്ടിക 

ജില്ല വയനാട 
: താലൂക്ക്- സുൽത്താൻബത്തരി. വില്ലേജ്അല്ലെങ്കിൽ അംശവും ദേശവും 

സുൽത്താൻ ബത്തരി. 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിട്ടുളളത്) 
കമ നമ്പർ സർവ്വേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

. ( ഹെക്ടറിൽ 
1 റീ.സർവേ 554| l എ 

പുരയിടം 

0.1012 
2 

552| 1 (ഭാഗം), 
(പുതിയ സർവെ നമ്പർ 7/1 ) 

0.0364 


ആകെ 


0.1376 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം , 

ററി , ശങ്കരൻ, 
അഡീഷണൽ ഗവൺമെൻറ് സെക്രട്ടറി, 


വിശദീകരണക്കുറിപ്പ് 
(ഇത് വിജഞാപനത്തിന്റെ ഭാഗമല്ല , എന്നാൽ പൊതു ഉദ° ദേശം വെളിപ്പെ 
ടുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ രാഷ്ട്രപതി 31-5-1963- ലെ 2| 4| 63 |ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്തെ 
കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയ്ക്കെടുക്കാനുള 
അധികാരം അവരെ ഭരമേല്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ പറത്തി 
ട്ടുളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന്, അതായത് സുൽത്താൻ ബ 
രിയിൽ ഒരു 

ടെലഫോൺ എക്സ്ചേഞ്ച് നിർമ്മിക്കുന്നതിന് ആവശ്യമാ 
ണെന്ന സർക്കാരിന് ബാദ്ധ്യപ്പെട്ടിട്ടുള്ളതും ആകുന്നു . 
ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനും° ദേശിച്ചുകൊണ്ടുള്ളതാണ്, 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNVANT PRESS, 

TRIVANDRUM, 1982, 


Reg . No. KL/TV (N )/ 19 


Government of Kera a 

1982 


KERALA GAZETTE 


EXTRAORDINARY 


PUBLISHED B ) AUTHORITY 


==ം - 


Vol. XXVIIJ Trivandram , Wednesday, 


3rd November 1982 

No. 799 
12th Karthika 1904 (Saka ) 


1961 - ലെ സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 13 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 

താഴെ പറയുന്ന പ്രദേശങ്ങളിലെ സർവ്വേ ഇപ്പോൾ പൂർത്തിയായിരി 
ക്കുന്നതായി 1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 
ആക്ററിലെ (1961- 37 -ാം ആക്ററ്) 13-ാം വകുപ്പ് ( പകാരം ഇതിനാൽ 
പരസ്യം ചെയ്യുന്നു . 

2. പ്രസ്തുത ആക്ററിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം 
ഒരു സിവിൽ കോടതിയുടെ 

ഡികിമൂലം ഇതിനാൽ പരസ്യം ചെയ്യു ന്ന 
സർവ്വേ ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, ഈ സർവ്വേ റിക്കാർഡ 

അതിൽ 
നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയുംചെയ്തിട്ടുളള അതിരുകൾ ശരിയായി 
നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നതിന്റെ 
തർക്കമെറ തെളിവായിരിക്കുന്നതാണ് . 

(1) 
നമ്പർ എ3-526/ 81 . 

1982 നവംബർ 1 . 
പദേശത്തിന്റെ വിവരങ്ങൾ 
താലൂക്ക് -ചാവക്കാട് , 

വില്ലേജ് -ഒരുമനയൂർ, 
പൂർത്തിയായ ഫീൽഡ് നമ്പരുകൾ : -256 

(2 ) 

പദേശത്തിന്റെ വിവരങ്ങൾ 
നമ്പർ എ3-527/ 81 . 

1982 നവംബർ 1 . 
താലൂക്ക്- ചാവക്കാട്, 

വില്ലേ _- ഒരുമനയൂർ. 
പൂർത്തിയായ ഫീൽഡു നമ്പരുകൾ : -227 , 228 

ഇ . എ . കൃഷ്ണൻ, 
തുശ്ശൂർ- 3 . 

സ്പെഷ്യൽ തഹശീൽദാർ, 
(ലാൻറ് അക്വിസിഷൻ 
നാഷണൽ ഹൈവേ, 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1982. 


Reg . No.KL/ TV (N )/12 


Government of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


3rd November 1982 
Vol. XXVII) Trivandrum ,Wednesday 

[No. 801 
12ta Karthika 1904 (Saka ) 


NOTIFICATION 


UNDER SECTION 13 OF KERALA SURVEY AND BOUNDARIES Act , 1961 
No. B2-297 /80 . 

1st November 1982. 
1. It is hereby notified under section 13 ofthe Kerala Survey and 
Boundaries Act, 1961 (Act 37 of 1961) that the survey of the under 
mentioned area is now completc. 

2. Unless the survey hereby notified is modified by a decree of a Civil 
Court under the provisions of section 14 of the said -Act, the records of the 
survey shall be conclusive proof that the boundaries determined and recorded 
therein have been correctly determined and recorded. 

Particulars of the Area 
Taluk - Mukundapuram . 

Village - Kizhakkummury. 
Sy. No. Completed — 361/3 


(Sd.) 
Special Tahsildar (LA ) Railways and 

Land Acquisition officer . 


Trichur. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRE88 . 

TRIVANDRUM , 1982. 
33 /3971/82 /J . 


Reg . No. KL / TV (N )/ 13 


Government of Karah 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


3rd November 1982 
Vol. XXVIIJ Trivandrum , Wednesday, 

[No. 802 
12th Karthika 1904 (Saka ) 


NOTICE 


UNDER SECTION 9 (5) OF THE KERALA LAND ACQUISITION Act , 1961 

(Act 21 or 1962) 


persons 


No. C.315/81.. 

29th October 1982 . 
Notice is hereby given that the Government intend to take possession of 
the landsmentioned in the list below , which are required for a public purpose 
under the Kerala Land Acquisition Act, 1961 ( Act 21 of 1962). All 
interested in the lands are required to appear in person or by authorised 
agent on the date, timeand place noted below and to state /put in a statement 
in writing signed by themselves or their agents showing the nature of their 
respective interests in the lands and the amount and particulars of their 
claim to compensation for such interests in the lands and their objections, if 
any to the mcasurements made under section 8 of the Act . 
Note . - If the persons interested refuse to make a claim to compensation 

or omit withoutsufficient reasons, to make such claim , the amount 
to be awarded by the Court, in the event of a reference being 
made to it on application inadeby them shall in no case exceed 
the amount awarded by the Collector under Scction 11 of the 

Act. 
m069 @moszom 707263m en muºn07m) succroro 1518303 , 1961-me og 
MU Lelonsjajº odºsº (1962-6e 21-9 . aldºs") lolooroo and 601903 sbos 
ത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺമെൻറ് 

33/ 3972 /B 


!! 


ഉ 8 ° ദേശിക്കുന്നുവെന്ന്ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . പ്രസ്തുതഭൂമി 
യിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത ഏജൻറുമൂലമോ 
താഴെ പറയുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തുംഹാജരാകുകയും ഭൂമി 
യിൽ അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങളുടെ സ്വഭാവവും 
ഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങൾ സംബന്ധിച്ചിടത്തോളം നഷ്ട 
പ്രതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെതുകയും വിവരങ്ങളും ആക്റ 
8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച് വല്ല ആക്ഷേപ 
വുമുണ്ടെങ്കിൽഅതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്യു 
കയും അവരോഅവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ടു ഒരു സ്റേറററ്മെൻറ 
സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്:-അവകാശബന്ധമുളളവർ നഷ്ടപതിഫലത്തിന് തേർച്ച്ചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ അങ്ങനെ തേർച്ച 
ചെയ്യാൻ വീഴ്ച ചെയ്യുകയോചെയ്യുന്നപക്ഷം അവരുടെ അപേക്ഷ 
യിൻമേൽ കോടതിക്ക് റഫറൻസ് അയക്കുന്ന സംഗതിയിൽ 
കോടതി വിധിച്ചു കൊടുക്കുന്ന തുകയിൽ കവിയാൻ പാടില്ലാ 

ത്തതാകുന്നു . 
Date, time and place of appearance . On 30-11-1982 at 10 a . m . at the 
Office of the Special Tahsildar (L.A.) Railways, Shertallai. 


PARTICULARS LANDS 


District - Alleppey 


Taluk - Shertallai 


Village - Thuravoor South 


Block No. IV 


SI.. 
No. 


Survey 
No. 


Description 


Extent 
Ares Sq . M. 

( 4 ) 


( 2) 


( 3) 


Dry 
Wet & Dry 
Dry 


1 
2 
3 
4 
5 
6 


ാ 


Wet & Dry 


190/4/3 
190/5/3 
190/6/3 
190/6/4. 
190/7/2 
190/8/2 
190/ 9 / B4 
190/10/4 
190/13/3 
190 /15/B3 
190/16/3 


00 
06 
വ 
00 
03 
05 
04 . 
06 
04. 
04 
04 


68 
12 
08 
18 
35 
75 
70 
50 
82 
65 
15 


23 
Wet 


7 
8 


9 
10 
11 


2 


2 ) 


3 


( 1 ) 


( 2 ) 


( 3 ) 


(4 ) 


Wet 


9 ) 


97 


93 


12 
13 
14 
15 
16 
17 
18 
19 
20 
21 


99 


190 /17 /A4 
190/18, B3 
190/ 19/B7 
190 / 19/B5 
190 /19 /B8 
195 /2 /B3 
195 / 3/ A4 
195/5/5 
195/5/6 
195/5/7 
195/9/3 
195/9/4 
196/17/2 


10 
03 
01 
01 
01 
04 
04 
00 
00 
04 
00 
03 
00 


60 
61 
96 
59 
93 
38 
12 
40 
09 
92 
82 
00 
74 


9 


Dry 


Wet & Dry 
Dry 


22 
23 
24 


22 


93 


Total 


79 


14 


(Sd .) 
Special Tahsildar (LA) , 

Railways. 


Shertallai. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE COVERNMENT FRESB , 

TRIVANDRUM , 1982. 


11 , 


( 1 

1 


KERALA GAZETTE 

EXTRAORDINARY 
FOLDDY AUTHORITY 


3rd November 1982 
Vol. XXVII ] Trivandrum , Wednesday, 

12th Karthika 1904 (Saka ) 


( No.800 


1961 - ലെ കേരളാ സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 
21 -ാം ആക്ററ്) 9 (5) -ാം വകുപ്പു പ്രകാരമുളള 

നോട്ടീസ് 
നമ്പർ ബി -760 / 82 . 

1982 ഒകറേറാബർ 30 . 
താഴെ കൊടുത്തിരിക്കുന്ന ലിസററിൽ പറഞ്ഞിട്ടുള്ളതും, 1961 - ലെ 
കേരളാ സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്ററ്) ( പകാരം ഒരു 
പൊതുക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ 
സർക്കാർ ഉദ്ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . 
പ്രസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ അധികൃത 
ഏജൻറുമൂലമോ താഴെ പറയുന്ന തീയതിയിലും സമയത്തും 

സ്ഥലത്തും 
ഹാജരാകുകയും ഭൂമിയിൽ അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങളുടെ 
സ്വഭാവവും ഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങളെ സംബന്ധി 
ച്ചിടത്തോളം നഷ്ട്രപതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെ തുകയും 
വിവരങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു സംബ 
ന്ധിച്ച് വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്നു കാണിച്ചുകൊണ്ട് 
( പ്രസ്താവന ചെയ്യുകയും അവരോ അവരുടെ . ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട 
ഒരു സ്റേറററ്മെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന്- അവരോട ആവശ്യ 
പ്പെടുന്നു . 
കുറിപ്പ്: അവകാശബന്ധമുളളവർ നഷ 9s പ്രതിഫലത്തിന് തേർച്ച 

ചെയ്യാൻ വീഴ്ച വരുത്തുകയോ, വീഴ്ച വരുത്തുന്ന 
അവരുടെ അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ് 
അയക്കുന്ന സംഗതിയിൽ കോടതി വിധിച്ചുകൊടുക്കേണ്ടതുക 
യാതൊരു സംഗതിയിലും ആക്ററ് 11 -ാം വകുപ്പു പ്രകാരം 
കളക്റർ വിധിച്ചുകൊടുക്കുന്നതുകയിൽ കവിയാൻ പാടില്ലാ 

ത്തതാകുന്നു . 
33/ 3970 / V . 


പക്ഷം 


ഹാജരാകേണ്ട തീയതിയും സമയവും സ്ഥലം -10).-11-1982 രാവിലെ 
12 മണിക്ക് ആലപ്പുഴ 

റയിൽവേ സ്ഥലമെടുപ്പ് സ്പെഷ്യൽ 
തഹശീൽദാർ മുമ്പാകെ. 


1 


ഭൂമിയുടെ വിവരണം 

ജില്ല - ആലപ്പുഴ. 
താലൂക്ക° _19 മ്പലപ്പുഴ, 

വില്ലേജ - മാരാരിക്കുളം തെക്ക്. 
( കമ നമ്പർ .സർവ്വ നമ്പർ 

വിവരണം വിൻ ( മാം 

ആർസ 
222 /12B29 പുരയിടം 

0.29 
2 222,12B- 31. 

st 

1 , 25 
"222 /12B - 5 

. ടി 

5.61 
225/17-2 പുരയിടം 

1.23 
(പഞ്ചായത്ത് റോഡ്) 
22517-1 

നിലം 

12 , 42 
പുരയിടം 

6 , 18 
225 /18-6 പുരയിടം 

0. 58 
(പഞ്ചായത്ത് റോഡ ) 
7 225 /18-7 പുരയിടം 

3.2 
8 225 /18-3 

ടി 

3.07 
9 225 /18-9 

ടി 

1.17 
10 225/13-10 

ടി 

2,25 
11 . 235/ 2-3 

നിലം 

2. 83 
12 2352-5 

നിലം 

21.87 
പുരയിടം 

1.73 


{ 


ജില്ല ആലപ്പുഴ. 
താലൂക്ക് അമ്പലപ്പുഴ, 

വില്ലേജ- ആര്യാട് തെക്ക്, 
385,3A // 0 പുരയ് . 

2.15 


ലപ്പുഴ. 


സ്പെഷ്യൽ തഹശീൽദാർ (എൽ, എ . ) 

റയിൽവേ, 


INTET AND FUBLISHED BY THE SG. P. AT.TAC COVI & IMENT FRESA , 

TTIANIT14, 15 . 


